


കേരള ശാസ്‌ ത്രസാഹിതൃ പരിഷത്ത്‌ 


വിജ്ഞാനോത്സവം “93 
പഞ്ചായത്ത്‌ തലം 
യൂ.പി.വിഭാഗം: ഭാഗം രണ്ട്‌ 


9.10.93 ശനി പാം സമയം: 1 മണിക്കൂര്‍ 
൧ലന 10 3ലന | മാര്‍ക്ക്‌ 20 


നിര്‍ദേശങ്ങള്‍: ഒന്നാം ഭാഗത്തിലെ നിര്‍ദേശങ്ങാം തന്നെ. 
_ ചോദ്യങ്ങഠം - തുടര്‍ച്ച 
19. വാക്കുകളുണ്ടാക്കല്‍: സമയം:12 മി. 
ി മാര്‍ക്ക്‌: 5 
“തിരുനല്‍വേലി ' എന്ന്‌ ബോര്‍ഡില്‍ എഴുതുക (പൃതിയ ലിപിയില്‍). എല്ലാ 
വരും വായിക്കട്ടെ. ഇനി ചോദ്യം: തിരുനല്‍വേലി എന്ന പേരിലുളള അക്ഷരങ്ങളും 
ചിഹ്നങ്ങളും മാറ്റിയും മറിച്ചും കൂട്ടിച്ചേര്‍ത്തും ഉണ്ടാക്കാവുന്ന പരമാവധി വാക്കു, 
കഠം എഴുതുക. ഉദാഹരണമായി ചില വാക്കുകഠം ബോര്‍ഡില്‍ എഴുതണം: നരി, 
വേനല്‍, വില, ലത. ഈ വാക്കുകഠം ആരും എഴുതരുത്‌. ചിഹ്നങ്ങരം അക്ഷരങ്ങ 
ളോട്‌ മാറ്റിച്ചേര്‍ക്കാം. പുതിയ ലിപിയില്‍ വേണം എഴുതാന്‍. 
സമയം: ചോദ്യം അവതരണം 2 മി. 
ഉത്തരം എഴുതല്‍ 5 മി. 
മൂല്യനിര്‍ണയം, മാര്‍ക്ക്‌ ചേര്‍ക്കല്‍ 5 മി. _ 
മാര്‍ക്ക്‌ : 5 വാക്കെഴുതിയാല്‍ 1 മാര്‍ക്ക്‌, 7 വരെ 2, 9 വരെ 8, 11 വരെ, 
18-ല്‍ കൂടുതല്‍ 5 മാര്‍ക്ക്‌. 
20. ഒരു വാക്ക്‌ എഴുതി കണ്ണാടിയില്‍ (10൭ സനയ) കാണിച്ചപ്പോഠം കണ്ണാടിയില്‍ 


21. 


൧2. 


23, 


ക്‌ 


കണ്ടത്‌ ഇങ്ങനെയാണ്‌. (“കേരളം' എന്നത്‌ കണ്ണാടിയില്‍ കാണുന്നതുപോലെ 
നേരത്തെ എഴുതിവച്ചത്‌ (വലുതായി) പ കാണിക്കുക). ഏതാണ്‌ 
ഈ വാക്ക്‌ ? നിങ്ങഠം എഴുതുക. 


(മാര്‍ക്ക്‌ : 2) 

"കേരളം" എന്നെഴുതിയാല്‍ 1 മാര്‍ക്ക്‌. 
സമചതുരം ഉണ്ടാക്കല്‍: ി ൂ സമയം: 12 മി. 
മാര്‍ക്ക്‌: 4 


നിങ്ങളുടെ കയ്യിലുള്ള ദീര്‍ഘചതുരക്കടലാസില്‍ നിന്ന്‌ (കടലാസ്‌ കുട്ടികഠം 

നേരത്തെ കൊണ്ടുയവന്നിരിക്കും) ഒരു സമചതുരം മുറിച്ചെടുക്കുക (എങ്ങനെ 
യെന്ന്‌ കാണിച്ചുകൊടുക്കണം[. എല്ലാവരും മുറിച്ചുക്ഴിഞ്ഞശേഷം ഈ സമചതു 
രത്തെ ഉചിതമായ രീതിയില്‍ മടക്കി അതിന്‍െറപകുതി വിസ്തീര്‍ണമുള്ള മറ്റൊരു 
സമചതുരം ഉണ്ടാക്കാന്‍ ആവശ്യപ്പെടുക. 

ചോദ്യം അവതരണം: 2 മി. 

സമചതുരം ഉണ്ടാക്കല്‍: 5 മി. 

മൂല്യനിര്‍ണയം, മാര്‍ക്ക്‌ ചേര്‍ക്കല്‍: 5 മി. 

മാര്‍ക്ക്‌: കടലാസ്‌ മടക്കി പകുതി വിസ്തീര്‍ണമുള്ള സമചതുരം 

ഉണ്ടാക്കി കാണിച്ചാല്‍ 4 മാര്‍ക്ക്‌. 


വലിയ സമചതുരത്തിന്‍െറ വശങ്ങളുടെ മധ്യബിന്ദു കടലാസ്‌ മടക്കി കണ്ടു , 
പിടിക്കാം. അതിനുശേഷം ചിത്രത്തില്‍ കുത്തിട്ടിരിക്കുന്ന ഭാഗത്തുകൂടെ നാലു 
മൂലകളും മടക്കുക. മടക്കിയ ഭാഗത്തിന്‍െറ മറുവശത്തുള്ള 
സമചതുരം വലിയ സമചതുരത്തിന്‍െറ പകുതി 
വിസ്തീര്‍ണമുള്ളതായിരിക്കും. 

(മറ്റുള്ളവര്‍ ചെയ്യുന്നതുനോക്കി അനുകരിക്കുന്നത്‌ 
ഒഴിവാക്കാന്‍ വേണ്ട ക്രമീകരണം ചെയ്യുക) 





ഒരു പാത്രത്തില്‍ വെളളമെട്യത്ത്‌ ചൃടാക്കിയാല്‍ പാത്രം ചൂടായി തൃടങ്ങു 
മ്പോള്‍ വ്വെളളത്തില്‍ സൂക്ഷ്മങ്ങളായ ക്യുമിളകഷള്‍ ര്യൂപപ്പെടയന്നത്‌ കാണാം. 
ഇത”: 

എ?) വെള്ളത്തിലെ ഓക്സിജന്‍ ആണ്‌. ] 

ബി) വെള്ളത്തിലെ ഫൈഡ്രജന്‍ ആണ്‌. 

സി) വെള്ളത്തില്‍ അലിഞ്ഞുകിടക്കൂുന്ന വായു ആണ്‌. 

ഡാ) വ്വെള്ളത്തില്‍ നിന്നുണ്ടാകുന്ന നീരാവി ആണ്‌. 


(മാര്‍ക്ക്‌: 1) 

(ഉത്തരം: വെള്ളത്തില്‍ അലിഞ്ഞുകിടക്കുന്ന വായു ആണ്‌ ) 
വൃത്യാസങ്ങള്‍ എഴുതല്‍: സമയം: 10 മി 
(മാര്‍ക്ക്‌: 3) 


മാങ്ങ - കശുമാങ്ങ ഇവതമ്മിലുളള 4 വ്ൃത്യാസങ്ങഠം എഴുതുക. 
സമയം: ഉത്തരമെഴുതാന്‍ 4 മി. 


4 


മൂല്യനിര്‍ണയം, മാര്‍ക്ക്‌ ചേര്‍ക്കല്‍ 6 മി. 

1 മാത്രം എഴുതിയവര്‍ക്ക്‌ മാര്‍ക്കില്ല, 2-ന്‌ 2, 3-ന്‌ 2, 4-ന്‌ മാര്‍ക്ക്‌. 
വ്ൃത്യാസങ്ങം: 
മാങ്ങ കശുമാങ്ങ 


1 യഥാര്‍ഥഫലം 1 ക്പടഫലം 
(ആമ്രകം എന്ന വിഭാഗത്തില്‍പെടുന്നു.) 


2 അണ്ഡാശയം വളര്‍ന്ന്‌ 2 പൂവിന്‍െറ ഞെട്ട്‌ വികാസം 
ഉണ്ടാകുന്നു. പ്രാപിച്ച്‌ ഉണ്ടാകുന്നു, 

3. ഉളളില്‍ വിത്ത്‌ ഉണ്ട്‌ 8 ഉളളില്‍ വിത്ത്‌ ഇല്ല. 
പുറംതൊലി കട്ടിയുള്ളത്‌ 4 പുറംതൊലി കനം കുറഞ്ഞത്‌. 
ഏകദേശം ഗോളാകൃതി 5 ഏകദേശം അമ്പലമണി, 

ൂ പള്ളിമണിയുടെ ആക്ഷയൃതി 

6 പാകമാകുന്നതിനുമുമ്പ്‌ പുളിരുചി 6 പാകമാകുന്നതിനുമുമ്പ്‌ 

ചവര്‍പ്പ്‌ രസം 

7 പഴുക്കുമ്പോഠം നല്ല മധുരം 7 പഴുക്കുമ്പോഠം ചവര്‍പ്പു 

കലര്‍ന്ന മധുരം 

8 ചാറിന്‌ മഞ്ഞനിറം 8 ചാറ്‌ താരതമ്യേന നിറമില്ലാത്തത്‌ 


ഇവയ്‌ ക്കുപുറമെ ശരിയായ മറ്റു വ്ൃത്യാസങ്ങഠം ഏതെങ്കിലും എഴുതിയാലും മാര്‍ 
ക്കുകൊടുക്കാം. മാങ്ങയും കശുവണ്ടിയും തമ്മിലുള്ള വ്ൃത്യാസങ്ങഠം എഴുതിയാല്‍ 
മാര്‍ക്ക്‌ കൊടുക്കേണ്ടതില്ല. 


24. ഞാന്‍ എന്‍െറ സുഹ്യത്തിനോട്‌ ഒരു പുസ്തകം: വാങ്ങിവരാന്‍ പറഞ്ഞു. 
അവന്‍ പുസ്തകം വാങ്ങി ബൈന്‍ഡ്‌ ചെയ്തുകൊണ്ടുവന്നു. ബൈന്‍ 
ഡിംഗ്‌ ചാര്‍ജടക്കം 250 രൂപ ചെലവായി. 


പുസ്തകത്തിന്‌ ബൈന്‍ഡിംഗ്‌ ചാര്‍ജി നേക്കാള്‍ 200 രൂപ കൂടുതലായി. 


എങ്കില്‍ പുസ്തകത്തിന്‍െറ വില എന്ത്‌? ബൈന്‍ഡിംഗ്‌ ചാര്‍ജ്‌ എത്ര? 
ഉത്തരം: പുസ്തകത്തിന്‍െറ വില 225 രൂപ. 4 (മാര്‍ക്ക്‌: 1) 
 ബൈന്‍ഡിംഗ്‌ ചാര്‍ജ്‌ 25 രൂപ. 
25 ഈര്‍ക്കില്‍കൊണ്ട്‌ രൂപം ഉണ്ടാക്കല്‍ - സമയം: 12 മി. 
(മാര്‍ക്ക്‌: 3) 


ഓരോ കുട്ടിക്കും ഏകദേശം 5 സെ.മീ. നീളമുള്ള 10 ഈര്‍ക്കില്‍ കഷണങ്ങഠം 
വീതം നല്‍കുക. ഓരോരുത്തരും ഇഷ്ടമുള്ള രൂപങ്ങഠം ഉണ്ടാക്കട്ടെ. മുഴുവന്‍ ഈർ 
ക്കിലും ഉപയോഗിച്ചിരിക്കണം. ഈര്‍ക്കില്‍ ഒടിക്കരുത്‌. ഉണ്ടാക്കിയ രൂപം എന്താ 
ണെന്ന്‌ കടലാസില്‍ എഴുതണം. 


സമയം: അവതരണം 2 മി. 
രൂപം ഉണ്ടാക്കല്‍ 6 മി. 
മൂല്യനിര്‍ണയം, മാര്‍ക്ക്‌ ചേര്‍ക്കല്‍ 5 മി. 


ച 


മാര്‍ക്ക്‌; മുഴുവന്‍ ഈര്‍ക്കിലും ഉപയോഗിച്ച്‌ ഒരു, രൂപം ഉണ്ടാക്കിയാല്‍ (എഴുതിയതും 
ഉണ്ടാക്കിയതും തമ്മില്‍ ബന്ധം വേണം) 2 മാര്‍ക്ക്‌ നല്‍കാം. ഭംഗി, പൂര്‍ണത എന്നിവകൂടി 
ഉണ്ടെങ്കില്‍ 1 മാര്‍ക്കുകൂടി നല്‍കാം. ആകെ 8 മാര്‍ക്ക്‌. 


26, 


അളവുകള്‍ സംബന്ധിച്ച അഞ്ച്‌ പ്രസ്താവനകളാണ്‌ ഇനി പറയുന്നത്‌. ഇവ 


യില്‍ ശരീയായവ മാത്രം എടുത്തെഴുതുക. (പ്രസ്താവനകള്‍ ബോര്‍ഡില്‍ 
എഴുതണം) പി; 

(മാര്‍ക്ക്‌: 2) 
1. ഒരു വസ്തുവില്‍ അടങ്ങിയിരിക്കുന്ന ദ്രവ്ൃത്തിന്‍െറ അളവാണ്‌ അതിന്‍െറ 
ഭാരം. 
2. താപനിലയുടെ ഏകകമാണ്‌ സെല്‍ഷിയസ്‌. 
8. 5 സെ.മീ. വശമുള്ള ഒരു സമചതുരക്കടലാസില്‍നിന്ന്‌ 2 സെ.മീ. വശമുള്ള 25 
സമചതുരക്കഷണങ്ങഠം വെട്ടിയെടുക്കാം. 
4. ഒരു മീറ്ററിന്‍െറ ആയിരത്തില്‍ ഒരു, ഭാഗമാണ്‌ 1 സെ.മീ. 
5. 7.5 കി.ഗ്രാം. 5 75,000 ഗ്രാം. 


& ഉത്തരം: ശരിയായ പ്രസ്താവനകരം ക്രമനമ്പര്‍: 2,8 എന്നിവ. ശരിയുത്തര 
ത്തിന്‌ 1 മാര്‍ക്ക്‌ വീതം, ആകെ 2 മാര്‍ക്ക്‌. 


എല്ലാ ചോദ്യങ്ങളും കഴിഞ്ഞു. ഇനി ആകെമാര്‍ക്ക്‌ കണക്കാക്കി ടാബുലേഷന്‍ 
ഷീറ്റില്‍ ചേര്‍ക്കണം. ഓരോരുത്തര്‍ക്കും ആകെ കിട്ടിയ മാര്‍ക്ക്‌ (ഉച്ചയ ക്കുമുമ്പും 
ഉപ്പയ്‌ക്കുശേഷവും) പറഞ്ഞുകൊടുക്കണം. 

8 മണിമുതല്‍ 4 മണിവരെ കലാപരിപാടികളും “സഡാക്കോ കൊക്ക്‌” നിര്‍മാ 
ണവും ആണ്‌. അതു കഴിഞ്ഞ്‌ സമ്മാനങ്ങളും സരട്ടിഫിക്കറ്റുകളും വിതരണം 
ചെയ്യല്‍. മേഖലാ വിജ്ഞാനോത്സവത്തില്‍ പങ്കെടുക്കാന്‍ അര്‍ഹത നേടിയവ 
രുടെ പേരുകളും പ്രഖ്യാപിക്കും. ഇതൊക്കെക്കഴിഞ്ഞേ വീട്ടിലേക്ക്‌ പോകാവു 
എന്നും പറയാന്‍ മറക്കരുത്‌. 


